Regn . No. KERBIL / 2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


- 
കര 


& 


s 


രള സർക്ക 
NMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


1 


വാല്യം 2 [ 


നമ്പർ 


PART II 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ: കെ . ഗോപാലൻ) 


നമ്പർ ജെ - 167 / 13 / ഡി. ഡിസ്.( 1). 

2013 ജൂൺ 20. 
വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 109 / 2- ൽപ്പെട്ട 
36 സെന്റ് സി. കെ . ഭൂമി - പട്ട യ ഭൂ മി യായി 
രജിസ്റ്റർ ചെയ്യുന്നത് - അനുമതി നൽകി ഉത്തര 

വാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശീ . എറ ളാ ക്ക ൽ കു ഞ്ഞി ലക്ഷ്മി, 

d / o ചക്കുട്ടി, ചെണ്ട- റായ എന്നവരുടെ 
അപേക്ഷ . 


(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 20 - 12 - 2012 - ലെ 

ജി2 - 12576 /12 നമ്പർ റിപ്പോർട്ട്. 


നമ്പർ ജെ - 5815 / 2002. 

2013 ജൂൺ 21. 
വിഷ യം : - എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക് 

തിരുന്നാവായ വില്ലേജ് റീ . സ . 174/ 1- ൽപ്പെട്ട 
10 സെന്റ് സി . കെ . ഭൂമി- പട്ട യ ഭൂ മി യായി 
രജി സ്റ്റർ ചെയ്യു ന്ന ത് - അ നു മതി നൽകി 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) ശ്രീ . പൂപ്പറമ്പിൽ ഖാദർകുട്ടി എന്ന ബാവയുടെ 

| 14 - 5 - 2002 - ലെ അ പേക്ഷ . 


- തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, 
റീ . സ . 109/ 2 - ൽപ്പെട്ട 36 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുക 
യുണ്ടായി. ടി അപേക്ഷയിന്മേൽ തിരൂരങ്ങാടി തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2 ) 
പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 
-- അപേക്ഷയ്ക്ക് ആസ്പദമായ ഭൂമി തിരൂരങ്ങാടി സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 3100/ 1973 നമ്പർ ആധാരപ്രകാരം 
അപേക്ഷക ജൻമം തീര് വാങ്ങിയിട്ടുള്ളതാണ്. ടി ഭൂമിക്ക് 
പുഞ്ച ചീട്ട് പാസ്സാക്കി 1996 - 97 വർഷംവരെ പല വക 
ഇനത്തിൽ നികുതി അടവാക്കിയിട്ടുമുണ്ട്. ടി ഭൂമി ഗ്രാമ 
പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലായെന്നും പട്ടയഭൂമി 
യാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകാവുന്ന 
താണ് എന്നും തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി 
ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിൽ ആക്ഷേപമില്ല എന്ന് അയൽ 
കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുമുണ്ട്. 
- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകയ്ക്ക് നിർദ്ദേശം നൽകുകയും 
7 - 2 - 2013 - ന് അ അ ക്ഷക ഹാജ രാ കു കയും ചെയ്തു . 
തിരൂ ര ങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 3100 / 1973 , 
836/ 1970 നമ്പർ ആധാരങ്ങൾ, പലവകയിനത്തിൽ നികുതി 
അടവാക്കിയ രശീതികൾ എന്നിവ ഹാജരാക്കി. 

തഹശീൽദാരുടെ റിപ്പോർട്ടും അപേക്ഷക ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിൽ, അപേക്ഷയ്ക്ക്ആസ്പദമായ 
ഭൂമി അപേക്ഷക ആധാരപ്രകാരം കൈവശം വച്ചു വരുന്നതായി 
ബോദ്ധ്യപ്പെട്ടു . 


(2) തിരൂർ തഹശീൽദാരുടെ 21- 10 - 2002 - ലെ 

-- ബി3 -6228 /02 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക് തിരുന്നാവായ വില്ലേജ് റീ. സ . 174/1- ൽ പ്പെട്ട 
10 സെന്റ് സി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതിക്കായി 
സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുക യു ണ്ടാ യി . ടി 
അപേക്ഷയിന്മേൽ തിരൂർ തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

അപേക്ഷയ്ക്കാസ്പദമായ റീ . സ . 174 / 1 - ൽപ്പെട്ട ഭൂമി 
കൊടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 2271 / 93 നമ്പർ 
ആധാര പ്രകാരം ഹർജി ക്കാ രന് കൈവശം സിദ്ധിച്ചിട്ടു 
ള്ളതാണെന്നും ആധാരപ്രകാരം 12 സെന്റ് ഭൂമിയുണ്ടെങ്കിലും 
സ്ഥലപരിശോധനയിൽ 10 സെന്റ് ഭൂമി മാത്രമേ കൈവശ 
ത്തിലുള്ളൂവെന്നും അടങ്കൽ പകർപ്പ് പ്രകാരം ടി സ്ഥലം 
പള്ളിക്കുളം എന്നാണ് കാണുന്നതെങ്കിലും പള്ളികൾക്കോ മറ്റോ 
ഈ ഭൂമി യിൽ അവ കാ ശ മി ല്ലെന്നും അയൽഭൂ വ ട മ കൾ 
സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നും അപേക്ഷ പരിഗണിക്കാവുന്ന 
താ ണെന്നും സൂചന പ്രകാരം തഹശീൽദാർ റിപ്പോർട്ട് 
നൽകിയിട്ടുണ്ട്. 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും ടിയാൾ ഹാജരാകുകയും ചെയ്തു . 
കൂടാതെ 16 -12 - 2002 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 


തുടർന്ന് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥ 12 - 2 - 2013 - ന് 
സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷകയും കുടുംബവും 
ടി ഭൂമിയിൽ 27 വർഷമായി താമസിച്ചു വരികയാണെന്നും 
ടി ഭൂമിയിൽ ധാരാളം കുഴിക്കൂറുകളുള്ളതാണെന്നും റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. സ്ഥലപരിശോധനയുടേയും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റേയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
എ . ആർ. നഗർ വില്ലേജ് റീ . സ . 109 / 2 - ൽപ്പെട്ട 36 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകയുടെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്ത്നൽകുന്നതി 

നെ തിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
9 - 4 - 2013 - ലെ 15 / 13 നമ്പർ കേരള ഗസറ്റി ലും താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്, കൃഷിഭവൻ 
നോട്ടീസ് ബോർഡുകളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തിയി 
രു ന്നെ ങ്കിലും ആരുംതന്നെ അ വ കാ ശമോ തേർച്ചയോ 
ആക്ഷേപമോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ, തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. 
നഗർ വില്ലേജ്, റീ . സ . 109 / 2 - ൽപ്പെട്ട 36 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷ കയായ ശ്രീമതി എറ ളാ ക്കൽകുഞ്ഞിലക്ഷ്മി, 
d /o . ചക്കുട്ടി, പൂതേരി ആക്കംപറമ്പത്ത്ഹൗസ്, ചെണ്ടപ്പുറായ 
എന്നവരുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനും 
അപേക്ഷകയിൽനിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


-- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാക്കിയ 
രേഖകളും പരിശോധിച്ചതിലും സ്ഥല പരിശോ ധ ന യിലും 
അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 

കൈവശം വെച്ച് വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക് തിരുന്നാവായ വില്ലേജ് 
റീ . സ . 174 /1- ൽപ്പെട്ട 10 സെന്റ് സി. കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നൽകു ന്ന തിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 18 - 2- 2003 - ലെ 
കേരള ഗസറ്റിൽ ( പേജ് 513) പരസ്യപ്പെടുത്തി. 

ആയതിനെ തുടർന്ന് നോർത്ത് പല്ലാർ മഹല്ല് കമ്മിറ്റി 
സെക്രട്ടറി പരപ്പിൽ അബു എന്നയാൾ ആക്ഷേപം ബോധിപ്പി 
ക്കുകയും ടിയാളെ നേരിൽ കേൾക്കുകയും ചെയ്തു . വിചാരണ 
വേളയിൽ ടിയാൻ പരാതി പിൻവലിക്കുന്നതായും അവകാശ 
വാദം തെളിയിക്കുന്നതിന് രേഖകൾ ഒന്നും ഹാജരാക്കുവാൻ 
ഇല്ലെന്നും അപേക്ഷകന്റെ കൈവശത്തിലാണെന്ന്ഉത്തമ 
ബോദ്ധ്യം വന്നതിലാണ് പരാതി പിൻവലിക്കു ന്നതെന്നും 
പട്ട യ ഭൂമിയാക്കി മാറ്റുന്നതിന് അനുമതി നൽകു ന്ന തിൽ 
ആക്ഷേ പ മി ല്ലെന്ന് ബോധിപ്പിച്ചു . അപേക്ഷ കൻ മര ണ 
പ്പെട്ടതായും അപേക്ഷയ്ക്കാസ്പദമായ തിരുന്നാവായ വില്ലേജ് 
റീ. സ . 174/ 1- ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി അനന്തരാവകാശി 
കളായ എട്ടുവീട്ടിൽ സുബൈദ മുതൽപേരുടെ കൈവശത്തി 
ലാണെന്ന് തിരുന്നാവായ വില്ലേജാഫീസർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


വേലുവിന് തീരുസിദ്ധിച്ചതും, പിതാവിന്റെ മരണശേഷം 
അപേക്ഷകനടക്കം 7 പേർക്ക് കൂട്ടവകാശപ്പെട്ടതും 10 വർഷത്തി 
ല ധിക മായി അപേക്ഷകനും സഹോദ രനും വീടു വെച്ചു 
താമസിച്ചു വരുന്ന തു മാ ണെ ന്നും മഹസർ ( പകാ രമുള്ള 
അതിരുകൾ ശരിയാണെന്നും പരിശോധനയിൽ വ്യക്തമാവു 
കയുണ്ടായി. 


- മേൽ സാഹചര്യത്തിൽ, തിരൂർ താലൂക്ക് തിരുന്നാവായ 
വില്ലേജ് റീ . സ . 174 / 1- ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി 
ശ്രീമതി എട്ടുവീട്ടിൽ സുബൈദ w/o പൂപ്പറമ്പിൽ കാദർകുട്ടി 
എന്ന ബാവ (late ), പൂപ്പറമ്പിൽ, തിരുന്നാവായ , മലപ്പുറം 
( ജില്ല ) മുതൽപേരുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതി നാൽ 
ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ , ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേ 
ണ്ടതാണ്. 


(3 ) 


നമ്പർ 


ജെ - 10220 / 2012 . 


2013 ജൂൺ 20. 


വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക് 

എ . ആർ നഗർ വില്ലേജ് റീ. സ . 109 / 2 - ൽ പ്പെട്ട 
44 സെന്റ് സി. കെ .ഭൂമി- - പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നത് - അനുമതി നൽകിഉത്തരവാകുന്നത് - 

സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . മാഞ്ചീരി ചന്ദ്രൻ എന്നവരുടെ7-6- 2012 - ലെ 

അപേക്ഷ . 


തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാക്കിയ 
രേഖകളും പരിശോധിച്ചതിലും സ്ഥലപരിശോ ധ ന യിലും 
അപേക്ഷ യാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 

കൈവശം വെച്ച് വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് എ . ആർ. നഗർ 
വില്ലേജ് റീ . സ . 109 / 2 - ൽപ്പെട്ട 44 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്ത് നൽകു ന്ന തി നെ തിരെ ആക്ഷേ പ ങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 2- 4- 2013- ലെ 14 -ാം നമ്പർ 
കേരള ഗസറ്റിലും ( പേജ് 2484 ), താലൂക്ക്ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്ഓഫീസ്, കൃഷിഭവൻ നോട്ടീസ് 

ബോർഡുകളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും 
ആരും തന്നെ ആക്ഷേ പമോ അവ കാ ശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല. 

മേൽ സാഹചര്യത്തിൽ, തിരൂരങ്ങാടി താലൂക്ക് എ . ആർ. 
നഗർ വില്ലേജ് റീ . സ . 109 / 2 - ൽപ്പെട്ട 44 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ. മാഞ്ചീരി ചന്ദ്രൻ s/o വേലു , മുതൽപേരുടെ 
പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും 
അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


7 - 6 - 2012 - 


ലെ 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നോട്ടീസ് 


(2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

11 - 12 - 2012 - ലെ ജി2 - 10390 / 12 നമ്പർ റിപ്പോർട്ട്. 
- തിരൂ ര ങ്ങാടി താലൂക്ക് എ . ആർ. നഗർ വില്ലേജ് 
റീ . സ . 109/ 2 - ൽപ്പെട്ട 44 സെന്റ് ഭൂമി എം . എൽ. ആർ. ആക്ട് 
( പകാരം പട്ട യ ഭൂ മി യായി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
അ നു മതിക്കായി ഒന്നാമത് സൂചന പ്രകാരം ലഭിച്ച 
അപേക്ഷയിന്മേൽ തിരൂരങ്ങാടി തഹശീൽദാർ അന്വേഷണ 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

- തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2335/ 61 -ാം 
നമ്പർ ആധാരപ്രകാരം ശ്രീ മാഞ്ചീരി വേലു എന്നയാളുടെ 
പേരിലുള്ള അപേക്ഷാ ഭൂമി ടിയാന്റെ മരണശേഷം മക്കളായ 
അപേക്ഷകൻ മാഞ്ചീരി ചന്ദ്രൻ മുതൽ 7 പേർ കൈവശം 
വെച്ച് വരുന്നതാണെന്നും റീ . സ . 109/ 2- ൽപ്പെട്ട തീരുവിറ്റത് 
കഴിച്ചുള്ള 44 സെന്റ് ഭൂമിയ്ക്ക് 1996 - 97 വർഷം വരെ ഒ. ബി . ടി. 
ഇനത്തിൽ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും ടി ഭൂമിയിൽ വീട് 
വെച്ച്അപേക്ഷകനും സഹോദരങ്ങളും താമസിച്ചു വരികയാ 
ണെന്നും അയൽ ഭൂവുടമകൾ സമ്മത പത്രം നൽകിയിട്ടു 

ണ്ട ന്നും അപേക്ഷ പരി ഗ ണി ക്കാ വു ന്ന താ ണെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും, 10 -1- 2013 - ന് അപേക്ഷകനും സഹോദ 
രങ്ങളും വിചാരണയ്ക്ക് ഹാജരാകുകയും ചെയ്തു . 13- 2 -2013 - ന് 
സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷ യാധാ ര മായ 
റീ . സ . 109/ 2- ൽപ്പെട്ട ഭൂമി തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 2335 / 61 നമ്പർ ആധാരപ്രകാരം പിതാവ് 


റഫ് .- 4659/ 2005 / + (1). 

2007 ജൂ ൺ 18 . 
- തിരൂ ര ങ്ങാടി താലൂക്ക് എ . ആർ. നഗർ വില്ലേജ് 
എ . ആർ. നഗർ റീ . സ . 109 /2 പാർട്ടിൽപ്പെട്ട 0. 10 ഏക്കർ (പത്ത് 
സെന്റ്) നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
വലിയചോക്കൻ അപ്പു s/o ചാത്തു , ചെണ്ടപ്പുറായ് ( പി. ഒ.), 
എ . ആർ. നഗർ എന്ന വർ അപേക്ഷിച്ചിട്ടു ണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അ നു മതി 

കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ 

- (ഒപ്പ്) 
ഓഫീസ്, തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


